© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


596 


KERALA GAZETTE 


[Parr IIT 





Adoor Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി2-14605,/2020. 2021 ജനുവരി 4, 


അടൂര്‍ താലൂക്കില്‍ കടമ്പനാട്‌ വില്ലേജില്‍ മണ്ണടി മുറിയില്‍ 
കാരിശ്ശേരി വടക്കേതില്‍ വീട്ടില്‍ കീര്‍ത്തി വി. നായര്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചതില്‍ ടിയാളുടെ 
പിതാവ്‌ വാസുദേവന്‍ നായര്‍ 17-11-2018-ല്‍ മരിച്ചുപോയതായി 
അറിയുന്നു. പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ചുവടെ 
പേര്‍ ചേര്‍ക്കുന്നവരാഥബെന്ത്‌ കടനാട്‌ വില്ലേജാഫീസര്‍ 
റിപ്പോര്‍ട്ട ചെയ്തിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഗീതാകുമാരി ഭാര്യ 52 
2 കൃഷ്ണ വി. നായര്‍ മകള്‍ 24 
3 കീര്‍ത്തി വി. നായര്‍ 21 


മമ 


മുകളില്‍ പേരുചേര്‍ത്തിട്ടുള്ള 1, 2, 3 കക്ഷികള്‍ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം അടൂര്‍ തഹശീല്‍ദാര്‍ക്ക്‌ നേരിട്ടു 
സമര്‍പ്പി ക്കേ ണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-12160/2020. 2020 ഡിസംബര്‍ 31. 


അടൂര്‍ താലൂക്കില്‍ അടൂര്‍ വില്ലേജില്‍ പന്നിവിഴ 
മുറിയില്‍ പി. കെ. ഹസില്‍ സി. എസ്‌. മാധവിക്കുട്ടിയമ്മയുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി തിരുവനന്തപുരം 
ജില്ലയില്‍ ശാസ്തമംഗലം വില്ലേജില്‍ വട്ടിയൂര്‍ക്കാവ്‌ 
റ്റി. സി. 7/1344, നിര്‍മ്മാല്യം വീട്ടില്‍ മിനി, എന്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചതില്‍ 
അപേക്ഷകയുടെ മാതാവ്‌ സി. എസ്‌. മാധവിക്കൂട്ടിയമ്മ 
19-8-2019-ല്‍ മരിച്ചുപോയതായി അറിയുന്നു. പരേതയുടെ 
നിയമാനുസൃത അവകാശികള്‍ ചുവടെ പേര്‌ 
ചേര്‍ക്കുന്നവരാണെന്ന്‌ അടൂര്‍ വില്ലേജാഫീസര്‍ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിനു നര്രേന്ദന്‍ മകന്‍ 57 
2 മിനി, എന്‍. മകള്‍ 56 
3 അര്‍ച്ചന, ജി. എസ്‌. മരണപ്പെട്ട 
മകന്‍ 
മനോജിന്റെ വിധവ 48 
4 മീനാക്ഷി, എം. % മകള്‍ 23 
5 മണികണ്ഠന്‍, എം. > മകന്‍ 17 


മുകളില്‍ പേരുചേര്‍ത്തിട്ടുള്ള 1, 2, 3, 4, 5 കക്ഷികള്‍ 
പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 
ദിവസത്തിനകം അടൂര്‍ തഹശിീല്‍ദാര്‍ക്ക്‌ നേരിട്ടു 
സമര്‍പ്പി ക്കേ ണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
അടൂര്‍. 


(പ്പ) 


തഹശീല്‍ദാര്‍. 


56 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ സി2-7987/2020. 2020 ഡിസംബര്‍ 31. 


15-12-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 49-ല്‍ 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 8555-ല്‍ മദരകമനമ്പര്‍ (10) 
ആയി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള പരസൃത്തില്‍ 
“മുന്‍സി സൂസന്‍ ശാമുവേല്‍ ' എന്നതിനു 
“മിന്‍സി സൂസന്‍ ശാമുവേല്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


പകരം 


താലൂക്കാഫീസ്‌, 
അടൂര്‍. 


(പ്പ) 


തഹശീല്‍ദാര്‍. 


ALAPPUZHA DISTRICT 
Ambalapuzha Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ എ4-423/2021. 2020 നവംബര്‍ 6. 


അമ്പലപ്പുഴ താലൂക്കില്‍ അമ്പലപ്പുഴ വടക്ക്‌ വില്ലേജില്‍ 
കിഴക്കേ പീടിയക്കല്‍ വീട്ടില്‍ അബ്ദുള്‍ സലാം എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ 
ജവഹര്‍ സലാം സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
28-8-2018-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന ആറ്‌ പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ജവഹര്‍ സലാം ഭാര്യ 65 
2 സഫീര്‍ മകന്‍ 45 
3 സജീന മകള്‍ 41 
4 സമീര്‍ സലാം മകന്‍ 39 
5 സനീറ മകള്‍ 37 
6 സുനൈര്‍ സലാം മകന്‍ 35 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം അമ്പലപ്പുഴ തഹശീല്‍ദാര്‍ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍ മാര്‍ഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ4-11098 /2020. 2020 ഡിസംബര്‍ 7. 


അമ്പലപ്പുഴ താലൂക്കില്‍ ആലപ്പുഴ പടിഞ്ഞാറ്‌ വില്ലേജില്‍ 
പത്മവിലാസം വീട്ടില്‍ പി. രവീന്ദ്രനാഥ്‌, ടിയാന്‍ ഭാരൃ 
രാധമ്മ, ബി. എന്നിവര്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതരുടെ 
മകന്‍ സുധീര്‍, ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ഇവര്‍ 10-10-2017, 17-7-2017 എന്നീ തീയതികളില്‍ മരിച്ചുപോയെന്നും 
പരേതരുടെ അവകാശികളായി താഴെ പറയുന്ന മൂന്ന്‌ 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


